                ** ശൃീ കൃഷ്ണചരിതം  മണിപ്രവാളം **  
                 ~~~~~~~~~~~~~~~~~~~~~~~~~~~        
					 ഏഴാം  സർഗ്ഗം 
					---------------------
		( അക്രൂരദൂതവും മഥുരാഗമനവും )
 					------------------
 ശാരദാംബുധരചാരുശരീരൻ
 നാരദൻ മുനികുലേന്ദ്രനൊരുന്നാൾ 
 വീരമൌലിമണി ഭോജനൃപൻെറ 
 സ്വൈരവാസഭവനം പ്രതിപേദേ .   			#1

 
 അർഘ്യപാദ്യമണിപീഠമിതെല്ലാം   
 സൽക്കരിച്ചരികിൽ വന്നു വണങ്ങും 
 കംസനോടഥ കനിഞ്ഞരുൾ ചെയ്തു 
 ഹംസവാഹനതന്ദജമുനീന്ദ്രൻ .  				#2

 " ഭൂമിപാലകുലമൌലിമണേ ! നീ 
  ഭീമമാം നിജഭുജാവിഭവത്താൽ 
  ഭൂമിമാത്രമിദമല്ല ജയിച്ചു 
  ധീമതാം വര ! ജഗത്ത്രയമെല്ലാം ."              #3

 " ഹന്ത ! വിശ്വമപി നിന്നുടെ കീർത്ത്യാ 
 സന്തതം  വെളുവെളുത്തു ചമഞ്ഞു.
 അന്തകാരി നിജപർവ്വതമേതെ --
 ന്നന്തരംഗഭുവി ചിന്തതുടങ്ങി . " 			 #4	

 " ത്വൽ പരാക്രമവിശേഷമിതോർത്താ --
  ലല്പമല്ലറിക ഭോജനരേന്ദ്ര !
 കല്പകവൃക്ഷവിപിനേഷു സുരാണാ --
 മുല്പലാക്ഷികൾ പുകഴ്ത്തുമിതെല്ലാം . "     #5

 " അത്രമാത്രമൊരു ശത്രു നിനക്കു --
  ണ്ടെത്ര കഷ്ടമൊരുപേക്ഷ നിനച്ചാൽ .
  ഇത്രിലോകവിജയിക്കതു തീർപ്പാൻ 
  മാത്രമില്ല ബലമെന്നു  വരാമോ ?"                #6

  " ഗോപവാടമതിലുണ്ടൊരു ബാലൻ 
  ഗോപികാജനമനോഹരശീലൻ 
  നന്ദഗഗോപതനയൻ നയനങ്ങൾ --
  ക്കിന്ദുസുന്ദരനുദാരശരീരൻ. " 			#7

 " കൃഷ്ണനെന്നു ബത നാമമിതെല്ലാം
  വൃഷ്‍ണികൾക്കു പരമാർത്ഥമിദാനീം .
  അഗ്രജൻ പുനരവന്നിഹ രാമൻ
  വിഗ്രഹം പുനരവന്നതിശുഭ്രം . "               #8

  " പൂതനാദി തവ സൈന്യമശേഷം 
  പ്രേതരാജപുരിതന്നിലയച്ചാർ
  പീതനീലവസനങ്ങൾ ധരിക്കും 
  പ്രീതിയുള്ള വസുദേവസുതന്മാർ ."   	#9

  " ദേവകീതനയനായതു കൃഷ്ണൻ 
  ദേവകൾക്കു ജയമമ്പൊടു പുഷ്ണൻ 
  രോഹിണീതനയനായതു രാമൻ 
  മോഹനാംഗരുചികൊണ്ടൊരു കാമൻ ."   #10

  ഇത്ഥമാദി മുനിവാക്കുകൾ കേട്ട --
  ങ്ങുദ്ധതപ്രകടകോപകരാളൻ 
  കംസനാശു വസുദേവകുടുംബം 
 ഹിംസചെയ്‍വതിനണഞ്ഞ ദശായാം . 	#11

 " കഷ്ടകർമ്മമിതു ചെയ്‍വതിനോ നീ 
  വിഷ്ടപാധിപതിയായ് മരുവുന്നൂ !
  ദുഷ്ടഭാവമരു" തെന്നു മുനീന്ദ്രൻ 
  ക്ലിഷ്ടമാർഗ്ഗഗതി മാററി കഥഞ്ചിൽ.         #12

  നാരദൻമുനി നടന്നിതു മന്ദം,
  നീരജാസന നികേതമണഞ്ഞൂ .
  ക്രൂരനാമസുരഭൂപതിതാന --
  ക്രൂരനോടു സരസംപുനരൂചേ .			#13

  " ഗാന്ദിനീതനയ ! ഹേ വിനയാബ്‍ധേ !
  നന്ദഗോപനുടെ മന്ദിരദേശേ 
  ചെന്നു നീയനുസരിച്ചു പറഞ്ഞി --
  ട്ടിന്നുതന്നെ പുനരിങ്ങു വരേണം ." 			#14

 " രാമനും സപദി കൃഷ്ണനുമിപ്പോൾ
  മാമകീനനഗരത്തിൽ വരേണം
 സാവധാനമിഹ കാർമ്മുകയാഗം 
 ഭാവമുണ്ടു മമ വീരവിനോദം ." 				#15

 '' കാണ്മതിന്നു മമ ബാലകരിപ്പോൾ 
 താമസിക്കാതു പോരണ' മിത്ഥം 
 രണ്ടുപേരൊടുമുരച്ചഥ കൂട്ടി --
 ക്കൊണ്ടുപോരിക ഭവാനവിളംബം . 			#16

 ഗാന്ദിനേയനതുകേട്ടു ഗമിച്ചാൻ 
 മാന്ദ്യഹീനമവനാദരവോടേ .
 നന്ദനന്ദനമുഖേന്ദുവിലോകേ 
 വന്നു സംഗതി നമുക്കിതിമോദാൽ .   		#17

 തേരിലേറി വിരവോടു നടന്നാൻ 
 ഭൂരിശൈലവിപിനങ്ങൾ കടന്നാൻ
 വാരിജാക്ഷപദസംഗമപൂതം
 ചാരു ചാരു യാമുനവനം ബത കണ്ടാൻ .		#18

 പങ്കജാക്ഷപദപങ്കജമുദ്രാ --
 സങ്കുലം പൊടി ശിരസ്സിലണിഞ്ഞാൻ
 സങ്കടം കളയുമച്യുതനാമം 
 സംഖ്യയാ സഹ മുഖേന ജപിച്ചാൻ . 			#19

 വാസരാന്തസമയേ കില ചെന്നാൻ 
 വാസുദേവനുടെ വാസനികേതേ
 ഹാസചാരുമുഖനായ മുകുന്ദം 
 ഭാസമാനമചിരാലിഹ കണ്ടാൻ .  				#20

 ക്ഷീരദോഹസമയേ മുകിൽവർണ്ണൻ
 ക്ഷീരഭാജനമെടുത്തു  കരാബ്ജേ 
 പൂരിതം ബത കുടിച്ചു സുഖിച്ചു ,
 ഭൂരികേളി വിലസുന്നതു കണ്ടാൻ . 			#21

 മേഖലാകലിതപീതദുകൂലം 
 ശേഖരീകൃത മയൂരകലാപം 
 നീലമേഘനിറമായനേത്രം 
 ബാലരൂപമവനമ്പൊടു കണ്ടാൻ . 				#22
 
 രാമണീയകഗുണങ്ങളിണങ്ങും 
 രാമനേയുമഥ മാധവനേയും 
 ചെന്നുടൻ തൊഴുതുനിന്നു വിനീതൻ
 നന്ദനന്ദനനു മേവമവാദീൽ. 					#23

 '' ഗാന്ദിനീസുത സഖേ! കുശലം കിം 
  പോന്നതെത്രയുമെനിക്കു ഹിതം കേൾ
 നിങ്ങളാരുമിവിടേക്കു വരാഞ്ഞി --
 ട്ടിങ്ങു ഖേദമിയലുന്നു ഹൃദന്തേ. " 			#24

 എന്നുമാത്രമുരചെയ്തു മുകുന്ദൻ 
 മന്ദമങ്ങവനെയൊന്നു പുണർന്നു 
 അച്യുതാവയവസംഗനിമിത്തം 
 സച്ചിദുത്സവമവന്നു ലഭിച്ചു . 					#25

 ഭോജനാദികൾ കഴിഞ്ഞു നിശായാം
 രാജമാനഭവേന നിവസിച്ചു .
 ഭോജരാജവചനങ്ങളശേഷം 
 യോജനാനുഗുണമമ്പൊടു കേട്ടു . 			#26

 മന്ദമിത്ഥമരുൾ ചെയ്തുമുകുന്ദൻ 
 " നന്നു കംസനുടെ കല്പിതമിപ്പോൾ
  ചാപയാഗകപടം പുനരിപ്പോൾ
 ഭൂപനങ്ങു തുടരുന്നതു കൊള്ളാം ."			#27

 " മാതുലൻ മമ മഹീതലപാലൻ 
  കൌതുകാലിഹ ഭവാനെയയച്ചു .
  കൈതവാർത്ഥകമിതെന്നു വരാമോ 
  ഹേതുവെന്തിനു ചിന്തയ സാധോ !'' 			#28

  " നാളെ രാവിലെ നമുക്കു ഗമിക്കാം
  നീളവേ മമ നടന്നുവരേണം 
  കേളെനിക്കിതു കുതൂഹലമേററം 
  കേളിയുള്ള ധനുരർച്ചന കാണ്മാൻ ." 			#29

  " മാതുലേന ഹൃദി നിശ്ചിതമാമ --
   ക്കൈതവം മയി ഫലിക്കയുമില്ല .
  ഏതുമൊന്നിഹ കുലുങ്ങുക വേണ്ടാ 
  ഭീതി വേണ്ട ഹൃദയേപി സഖേ ! തേ ." 		#30

  ഇത്യുദാരമരുൾചെയ്തു മുകുന്ദൻ
  സുപ്തനായി സഖിയാമവനോടേ 
  സൂർയ്യനങ്ങടനുദിച്ച ദശായാം 
  തേരിലേറി ബലഭദ്രസമേതൻ . 				#31

  ഗോപബാലഗമനം ബത കേട്ടു 
  ഗോപിമാരധികതാപമിയന്നൂ 
  മന്ദിരങ്ങളിലിരുന്നവരെല്ലാം  
  ഗാന്ദിനേയദുഷിവാക്കു തുടങ്ങി . 			#32

  " വന്നുപോലൊരു മഹാശഠനിപ്പോ --
  ളെന്നു കേട്ടു , കഠിനം സഖിമാരേ !
  എന്തൊരുത്തനിവ, നിങ്ങനെ ചെയ്‍വാ --
  നെന്തുബന്ധ, മതിദുഷ്ടനവൻ താൻ ."		#33

 " ക്രൂരനാമവനഹോ ! വിപരീതം 
  പേരുനൽകിയവനേതൊരു മൂഢൻ .
  ചേരുമെങ്കിലരുതാതവനേക്കാൾ 
  ക്രൂരനില്ലൊരുവ, നർത്ഥമതാക്കാം ."		 #34

 " നാരിമാർക്കു നയനോത്സവമാകും 
  വാരിജാക്ഷനെ വശീകൃതനാക്കി 
  തേരിലേററിയതു ഹന്ത ! നിനച്ചാൽ 
  പാരിലാർക്കു ഹിതമാമവനെന്യേ ."			#35

 " ദേവകീതനയനോടു പിരിഞ്ഞാൽ
  ജീവധാരണമെനിക്കിഹ വേണ്ടാ 
  ജീവലംഘനവിധിക്കുമുപായം 
  കേവലം കരുതി ഞ്ൻ വിഷപാനം ." 		#36

 " തന്മുഖേന്ദുവിരഹേ സഖിമാരേ !
  ജന്മലാഭമിതു നിഷ്ഫലമല്ലോ 
  മന്മഥാ ! വരികെടോ, ശരജാലം 
  മർമ്മണീ പ്രഹരമേ മരണാർത്ഥം ."			#37

  ഇത്ഥമങ്ങു വിലപിച്ചു വസിക്കും 
  മത്തകാശിനികളിൽക്കനിവോടേ 
  ചിത്തഖേദപരിശാന്തിവരുത്താ--
  നുത്തമം പ്രിയസഖം തമയച്ചു . 				#38

  ഗാന്ദിനേയമൃദുവാക്കുകളാലേ 
  സുന്ദരീജനവിഷാദമകന്നൂ
  നന്ദസൂനു ബഹുഗോപസമേതൻ 
  സ്യന്ദനേന ഗമനോന്മുഖനായി . 				#39

 സീരപാണി ഹരി സാരഥിയാമ --
 ക്രൂരനാം പുരുഷകാരവുമെല്ലാം 
 സൂരജാതടിനിതൻ തടഭാഗേ 
 ചാരുമാരുതസുഖേ ബത ചെന്നാർ .			#40

 ഗാന്ദിനീതനയനംഭസി മുങ്ങി --
 പ്പൊങ്ങുമങ്ങിടയിലത്ഭുതമേകം .
 ശേഷതല്പശയനാം ഭഗവാനെ 
 സന്തോഷമോടു സലിലേ കില കണ്ടാൻ . 	#41

 " കൃഷ്ണ കൃഷ്ണ ബഹുവിസ്മയനീയം 
  വിഷ്ണുരൂപമഹമംഭസി കണ്ടേൻ 
 ത്വച്ചരിത്രമതിമാത്രവിചിത്രം
 സച്ചിദച്ഛിദുരശീല ! നമസ്തേ ." 				#42

 വ്യക്തവർണ്ണമധുരസ്തുതിചെയ്യും
 ഭക്തനാകുമവനോടു സമേതൻ 
 പ്രാപ്തലോകശരണൻ കരുണാവാൻ
 പ്രാപ്തനായി മഥുരാം മധുവൈരി . 			#43

 ഏകരാത്രമഥ മിത്രനികേതേ 
 ലോകനായകനിരുന്നു രമിച്ചാൻ 
 അന്യവാസരമഹോദയകാലേ 
 ധന്യശീലനഥ യാത്രതുടങ്ങി . 				#44

 രാജവീഥിയിലനാകുലഗാമീ
 വ്യാജപൂരുഷനുടൻ  നടകൊണ്ടാൻ 
 വസ്ത്രഭാണ്ഡവുമെടുത്തതുനേരം 
 തത്രകോപിരജകൻ പ്രതിപേദേ. 				#45

 " വസ്ത്രമിങ്ങുതരി" കെന്നരുൾ ചെയ്തു 
  ഹസ്തപങ്കജമുയർത്തി മുകുന്ദൻ
 സത്വരം കുപിതനാമവനപ്പോ --
 ളുത്തരം പരുഷഭാഷണമൂചേ . 				#46

 " വസ്തുസാരമറിയാതെ പറഞ്ഞാ --
  ലസ്തു താഡനമിനിത്തവ മൂഢാ !
  വസ്ത്രഭാണ്ഡമിതു രാജധനം കേൾ,
  നിസ്ത്രപാ ! പുനരനർത്ഥമതുണ്ടാം ." 		#47

  ഇത്ഥമുദ്ധതമുരച്ചു തിരിച്ചാൻ 
  ബദ്ധകോപമവനീപതിഭൃത്യൻ .
  വസ്ത്രഭാണ്ഡമപഹൃത്യതദീയം 
  മസ്തകം ദ്രുതമറുത്തു മകുന്ദൻ .     			#48

 മുക്തിനൽകി രജകായ തദാനീം 
 മുക്തസംശയമതോ നടകൊണ്ടാൻ 
 ചാരുമാലിക  കൊടുത്തൊരു മാലാ--
 കാരകന്നുടനുഗ്രഹമേകി .  					#49

 അബ്‍ജപത്രനയനൻെറ പുരസ്താൽ 
 കുബ്‍ജയായൊരു കുമാരികവന്നാൾ
 ദീനബന്ധു സരസം തരസാ തൽ
 ക്കൂനു തീർത്തിതുകരേണ ഗൃഹീത്വാ . 		#50

 പങ്കജാക്ഷഭഗവാനു കൊടുത്തൂ
 കുങ്കുമം സുരഭിഗന്ധമനോജ്ഞം
 പങ്കജാസ്ത്രശരമേററു തദാനീം  
 മങ്കമാർമണിമനസ്സുമയങ്ങീ . 					#51

 " മാരസുന്ദര! മദീയമുദാരം 
 മാരമാലുടനകററുക കൃഷ്ണാ!
 പാരമുണ്ടു കുതുകം", പുനരിത്ഥം 
 സാരസേക്ഷണ കുനിഞ്ഞുപറഞ്ഞാൾ.  		#52

 " കീരവാണി! തവ സങ്കടമെല്ലാം 
  തീരുമല്പസമയം ക്ഷമവേണം 
  അഞ്ചുനാലുദിവസത്തിനകം ഞാൻ
  ചഞ്ചലാക്ഷി! വരു " മെന്നരുൾ ചെയ്താൻ . 	#53

  കാമപാലപശുപാലസമേതൻ 
  താമസേനരഹിതം പുരിപുക്കാൻ
  കാമിനീജനകടാക്ഷമതാകും 
  ദാമഭൂഷിത മനോഹരരൂപി . 					#54

  ചാപമണ്ഡപമുപേത്യപധീരം 
  ചാപമമ്പൊടു കരത്തിലെടുത്താൻ 		
  തൽക്ഷണംകില കുലച്ചുവലിച്ചാൻ 
  പക്ഷികേതു തരസൈവ മുറിച്ചാൻ . 			#55

  ചാപരക്ഷിഭട ലക്ഷമതപ്പോൾ
  കോപരൂക്ഷതര ഭാവമടുത്തു 
  ചാപഖണ്ഡമതെടുത്തു ഹനിച്ചാൻ
  ഗോപബാലനവരെക്കൊലചേയ്താൻ . 			#56

  പൊട്ടിവീണൊരു ധനുർദ്ധ്വനികൊണ്ട --
  ങ്ങെട്ടുദിക്കുകളുമൊന്നു കുലുങ്ങി .
  ഞെട്ടിവീണുഭുവി കംസനുമപ്പോൾ
  തുഷ്ടമായി ദിവി ദേവസമൂഹം . 				#57

 കണ്ടുകണ്ടു മഥുരാപുരമെല്ലാം 
 രണ്ടുനാഴിക നടന്നു മുകുന്ദൻ 
 പണ്ടുതാനവതരിച്ച വിശേഷം 
 കൊണ്ടുകിഞ്ചന കുതൂഹലശാലീ .			#58

 ആപണം മണിനികേതസഹസ്രം 
 ഗോപുരം വളഭി സൌധമളിന്ദം 
 ചാപശാല നൃപശാലയുമെല്ലാം 
 ഗോപസേനകൾ നടന്നഥ കണ്ടാർ . 			#59

 കൈതവേന മധുസൂദനനപ്പോൾ 
 താതമാതൃഭവനേ ബത ചെന്നൂ
 സാദരം തൊഴുതു കല്പിതമുക്ത്വാ 
 ഖേദജാതമപഹായ ഗമിച്ചാൻ . 				#60

 സന്ധ്യയോളമവനീപതിഗേഹേ 
 സഞ്ചരിച്ചു ബത നന്ദസുതന്മാർ
 ബന്ധുലോകമിടകൂടി  നടന്നാ --
 രന്തിനേരമൊരു ഗേഹമണഞ്ഞാർ . 			#61

 ചൊല്ലേറും കംസഭൂപാലകനുഷസി മഹാ --
            സൌധമാരുഹ്യതിഷ്ഠൻ
 മല്ലന്മാരെപ്പറഞ്ഞമ്പൊടു പടഹമടി --
            പ്പിച്ചു യുദ്ധായനിർത്തി 
 സംബന്ധിക്ഷോണിപന്മാരുപരി പരിലസ --
 	      ന്മഞ്ചജാലേ വസിച്ചാ --
 രംബഷ്ഠൻ താനുറപ്പിച്ചതു മദകളമാം 
		വാരണം ദ്വാരദേശേ . 					#62

  ഗോപാലൻ ബാലനാപാദിതഘനവനമാ --
		ലാദി ഭൂഷാഭിരാമൻ
  ഗോപന്മാരും പ്രലാബാരിയുമരിപടല --
		ധ്വംസനാർത്ഥം നടന്നാർ
  ദ്വാരേ നേരിട്ടുനിൽക്കും കുപിതകുവലയാ --
              പീഡമങ്ങർദ്ദയിത്വാ --
  പാരാതംബഷ്ഠദുഷ്ടം തമപി മൃദിതവാ --
		നഞ്ജസാ കുഞ്ജനാഭൻ . 				#63

  ചാണൂരൻ മല്ലനേകൻ പുനരപരനഹോ 
		ദുഷ്ടനാം മുഷ്ടികാഖ്യൻ
  ക്ഷോണീഭാഗം കുലുക്കി ഝടിതി പടതുുട --
		 ങ്ങീടിനാർ മൂഢരപ്പോൾ
  ഉൽക്കൃഷ്ടം മുഷ്ടിയുദ്ധം ചടചടരിത --
		സ്‍ഫോടിതാശാവകാശം
  തൽക്കാലം ബാലഗോപാലകമുസലധര --
 		ന്മാരുമങ്ങാരഭന്ത . 					#64

  വാണു ചാണൂരനപ്പോൾ സപദി യമപുരേ 
		കൃഷ്ണമുഷ്ടി പ്രഹാരാൽ
  താണൂഭോജേന്ദ്രദർപ്പം മുസലിയുമുടനേ
  		മുഷ്ടികം നഷ്ടമാക്കി
  കേണൂ തൽബ്ബന്ധുവർഗ്ഗം ഖലബലപതിമാ --
		രോടിനാരാടലോടേ
  വേണൂൽഘോഷം മുഴക്കി മൃദുഹസിതസുധാ --
		ഭാസുരൻ വാസുദേവൻ .  					  #65

  കണ്ടാനക്കൊണ്ടൽവർണ്ണൻ  പുനരുപരി പരി --
		ഭ്രാജിതം ഭോജരാജാ 
  മണ്ടിച്ചാടിക്കരേറി ദ്രുതമതി ബഹള --
		 ക്രോധമസ്സൌധദേശേ 
  കണ്ഠേ ഗാഢം പിടിച്ചമ്പൊടു കുടിലനൃപം
		ഭൂതലേ പാതയിത്വാ 
  കണ്ഠം ഖൾഗേന ഖണ്ഡിച്ചിതു ചിരമുരസി
		സ്വൈരവാസീ വ്യലാസീൽ .				#66

  ഓജസ്സുകൊണ്ടധികനാകിന  മന്നവൻെറ 
  തേജസ്സുചെന്നു മധുസൂദനനോടുചേർന്നു
  ഭോജാനുജാഷ്ടകമപി ദ്രുതമേവഹത്വാ 
  രേജേ, മുദാനിപതിതാസുര പുഷ്പവൃഷ്ടി: 		#67

  ജനകജനനിമാരെച്ചെന്നു വന്ദിച്ചുനിന്നൂ
  കനിവൊടവരുമേനം ഗാഢഗാഢം പുണർന്നാർ .  
  പുനരനുപമഭക്തൻ ബുദ്ധിമാനുദ്ധവാഖ്യൻ
  ഘനതരപരിതോഷം ദേവനെക്കൈവണങ്ങീ . 	 #68

 സകലഗുണവിധാനവ്യഗ്രനാമുഗ്രസേനം
 സപദി നൃപതിയാക്കി സ്ഥാപയാമാസ രാജ്യേ 
 പുരജനപരിതോഷം വർദ്ധയൻ ബുദ്ധിശാലീ 
 ചിരമഥമഥുരായാം മേവിനാൻ കേവലാത്മാ . 	 #69

		* ഏഴാം സർഗ്ഗം സമാപ്തം *
   		**************************
